Government of Kerala 
കളെ സർക്കാർ 

| 200 


Eg. No. 0മി സാ 

122009-201 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


VOL LV 1 
വാല്യം 33 ) 


Tianananthapuram, Tuly 
- തിരുവനന്തപുരം, പാവ 


10 ) Asst 2010 

2010 ആഗസ്റ്റ്10 
19th Sravana 1932 
1952 ശ്രാവണ 19 


PART III 
Stores Purchase 


The tender should be accompanied by an 
agreement in Kerala Stamp Paper worth Rs. 50 and 
E . M . D . of 1 % of the cost. The rules applicable 
to all tenders will be applicable to this tender also . 
Any further information about the specification can 
be obtained from this office during office hours . 


Health Services Department 

TENDER NOTICE 
No, C1-5445/10/ MCHA, 

15tl: July 2010 . 
Sealed tenders in the prescribed format are 
invited for the supply of ECG Electrode 
20000 Nos, to Medical College Hospital, Vandanam 
Alappuzha. 

Tender No. C1-5445/ 10 /MCHA and due date 
should be superscribed on the envelope at each 
tender . Tender should be addressed to the 
Superintendent, Medical College Hospital, Alappuzha. 
Last date of receipt of tender is 6 -9- 2010 at3p . m . 
Latet enders will not be accepted at any 
cost. The tender will be opened on 7 - 9 - 2010 at 
11 a . m . in the presence of tenderers or their 
authorised representatives who may be present at that 
time. Intending tenderers may obtain the tender 
forms froin the office ofthe Superintendent, Medical 
College Hospital, Alappuzha on or before 6 - 9 - 2010 
at 3 p . m . 
Price of tender form : 

Original - Rs. 400 + VAT. 
Duplicate - Rs. 200 + VAT. 


ആലപ്പുഴവണ്ടാനം മെഡിക്കൽ കോളജ് ആശുപതി 
യിലേക്ക് ഇ . സി . ജി . ഇലക്ട്രോഡ് വിതരണം 
ചെയ്യുന്നതിന് സീൽവച്ച ടെണ്ടറുകൾ കാണിച്ചു 
കൊളളുന്നു . 
- ദർഘാസ് കവറിന് പുറത്ത് ദർഘാസ് നമ്പർ 
സി1 - 5445/2010/ എം , സി , എച്ച് . എ . ” എന്ന് രേഖ 
ഒപ്പടുത്തിസുപ്രണ്ട്, മെഡിക്കൽ കോളേജ് ആശുപത്രി, 
വണ്ടാനം, ആലപ്പുഴ എന്ന വിലാസത്തിൽ 6 - 9 -2010 
പകൽ 3 മണിക്കു മുമ്പായി ആഫീസിൽ എത്തിക്കേണ 
താണ്. താമസിച്ചു കിട്ടുന്ന ടെണ്ടറുകൾ യാതൊരു 
കാരണവശാലും സ്വീകരിക്കുന്നതല്ല . ദർഘാസുകൾ 
7 - 9-2010 പകൽ 11 മണിക്ക് ദർഘാസുകാരുടെയോ 
അവരുടെ പ്രതിനിധികളുടെയോ സാന്നിദ്ധ്യത്തിൽ 
തുറക്കുന്നതാണ് . 

- ദർഘാസുകൾ ആവശ്യമുള്ളവർ അതിന്റെ വിലയായ 
400 രൂപയും വിൽപ്പന നികുതിയും ഡ്യൂപ്ലിക്കേറ് 
ഒന്നിന് 200 രൂപയും വിൽപ്പന നികുതിയും അടച്ച 
6 - 9 -2010 പകൽ് 3 മണിക്ക് മുമ്പായി വാങ്ങേണ്ടതാണ്. 
ഒർലോസിനോടൊപ്പം 50 രൂപ മുദ്രപ്പത്രത്തിൽ കരാർ 
എഴുതിത്തരേണ്ടതും മൊത്തം വിലയുടെ 1 % 
നിരതദ്രവ്യം കെട്ടിവയ്ക്കേണ്ടതുമാണ്. 


എല്ലാ ദർഘാസുകൾക്കും ബാധകമായ നിയമങ്ങൾ 
ഇരിനും ബാധകമാണ്. 

കൂടുതൽ വിവരങ്ങൾ ബന്ധപ്പെട്ട ആശുപതി 
അധികാരികളിൽ നിന്നും പ്രവൃത്തി സമയങ്ങളിൽ 
ലഭിക്കുന്നതാണ്, 


Medical College Hospital, 
Vandanam , Alappuzha . 


| (Sd, 
Superintendent. 


